Reg. No . രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


K 


s 


കേര 
GOVERNM 


L 


- 


ാർ 


രള സർക്ക 
VMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM, TUESDAY 


Vol. LVI 
വാല്യം 56 


6th December 2011 

2011 ഡിസംബർ 6 
15th Agrahayana1933 
1933 അഗ്രഹായനം 15 


No. 

) 48 
നമ്പർ 


തിരുവനന്തപുരം, ചൊവ്വ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കോട്ടയം നഗരസഭ 


കോട്ടയം നഗരസഭ വക തിരുനക്കര മൈതാനം വിവിധ 
പരിപാടികൾക്ക് വാടകയ്ക്ക് നല്കുന്നതും 

സംരക്ഷിക്കു ന്നതും സംബന്ധിച്ച് 

കരട് നിയമാവലി-ഉപനിയമങ്ങൾ 
നമ്പർ R7 - 12928 / 2007 . 

| 2011 മേയ് 19 . 


1. 


- 4. ഫീസടയ്ക്കാതെ സമർപ്പിക്കുന്ന അപേക്ഷകൾ പരിഗണി 

ക്കുന്നതല്ല. 


നഗരസഭ വക തിരുനക്കര മൈതാനവും പ്രസംഗ 
മണ്ഡപവും വൃത്തിയായും വെടിപ്പായും കാലാ 
കാലങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്തി സംരക്ഷിച്ചു 
പോരുന്നതിന് നഗരസഭ നടപടി സ്വീകരിക്കുന്നതാണ്. 


- 5 . 


മൈതാനത്തിന്റെ മതിലിൻമേൽ യാതൊരുവിധത്തിലുള്ള 
പര സ്യ ങ്ങളോ ബാ ന റു കളോ ബോർ ഡു കളോ 
പ്രദർശിപ്പിക്കാൻ പാടില്ലാത്തതാണ്. 


2. 


മൈതാനം ആ വ ശ്യ മു ള്ള വർ പത്തു ദിവസം മുമ്പ് 
നിശ്ചിത ഫോറത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. 
എന്നിരുന്നാലും മൈതാനം ഒഴിവുള്ളപക്ഷം, കുറഞ്ഞ 
കാലയളവിലെ അപേക്ഷകൾ സ്വീകരിക്കുന്നതായിരിക്കും. 


6 . 


- ന ഗ ര സഭ വക ഇല ക് ടിക് കണ ക്ഷ നിൽ നിന്നും 

വൈദ്യുതി ഉപയോഗിക്കുന്നപക്ഷം, ഉപയോഗിക്കുന്ന 
ഓരോയൂണിറ്റിനും, കൗൺസിൽ കാലാകാലങ്ങളിൽ 
നിശ്ചയിക്കുന്ന നിരക്കിൽ ചാർജ്ജ്ഈടാക്കുന്നതാണ്. 


3 . 


അപേക്ഷ യോ ടൊപ്പം, കൗൺ സിൽ അതാതു 
കാലങ്ങളിൽ നിശ്ചയിക്കുന്ന ഫീസുകൾക്ക് പുറമെ, 
സെക്യൂരിറ്റി ഡെപ്പോസിറ്റും ഒടുക്കേണ്ടതാണ്. 


7. നഗരസഭയുടെ അനുവാദം കൂടാതെ, മൈതാനത്തി 

നകത്തോ, സ്റ്റേജിലോയാതൊരുവിധത്തിലുള്ളകുഴികളോ 


മറ്റോ ഉണ്ടാക്കുവാൻ പാടില്ലാത്തതാണ്. മൈതാനത്തിന 
കത്തുള്ള പുൽത്തകിടികൾക്കോ, ചെടികൾക്കോ, 
ഇലക് ടിക് ലെറ്റു കൾ ക്കോ നാശ നഷ്ടം 
സംഭ വി ക്കാതെ നോക്കേ ണ്ട താ ണ്. ഏതെങ്കിലും 
വിധത്തിൽ നാശനഷ്ടം സംഭവിച്ചാൽ, ആയതിനുള്ള 
നഷ്ടപരിഹാരത്തുക, സെക്യൂരിറ്റിയേക്കാൾ കൂടുതലാ 
ണെങ്കിൽ, ആയത് കക്ഷിയിൽനിന്നും ഈടാക്കുവാൻ 
സെക്രട്ടറിക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 
സർക്കാർ പരിപാടികൾക്ക്, അതാതു കാലങ്ങളിൽ 
കൗൺസിൽ നിശ്ചയിക്കുന്ന നിരക്കിലുള്ള ഫീസിന്റെ 
50 % മാത്രം ഈടാ ക്കി യാൽ മതി യാ കു ന്ന താ ണ്. 
ആയതിനു പുറ മേ , ഉപ യോ ഗി ക്കുന്ന വൈദ്യുതി 
യൂണിറ്റിന്റെ ചാർജ്ജും വാട്ടർ ചാർജ്ജും 
അടയ്ക്കേണ്ടതാണ്. 


വാട ക യിൽ 50 % കുറവ് ചെയ്ത് തുക തിരികെ 
നല്കുന്നതാണ്. ടി ദിവസങ്ങൾക്കുശേഷം ലഭിക്കുന്ന 
അപേക്ഷ ക ളിൻ മേൽ, മുഴു വൻ തുകയും 
നഗരസഭാഫണ്ടിൽ വകയിരുത്തുന്നതാണ്. 
മൈതാനത്തിന്റെ ഉപയോഗം കഴിഞ്ഞതിനു ശേഷം, 
സെക്യൂരിറ്റി തുക തിരികെ ലഭിക്കുന്നതിനായി നിശ്ചിത 
ഫോറത്തിലുള്ള റീഫണ്ട് വൗച്ചറിനൊപ്പം അസ്സൽ 
രസീത് സഹിതം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. 


16 . 


8 . 


17 . 


നിലവിൽ വാടകയും സെക്യൂരിറ്റിയും ഒടുക്കി ബുക്കു 
ചെയ്തി രിക്കുന്ന തീയതിയിൽ, അ വി ചാ രി തമോ 
ഒഴി വാ നാ നാ വാ ത്തതോ ആയി ബോദ്ധ്യ പ്പെടുന്ന 
കാരണത്താൽ പരിപാടി നടത്തുവാൻ സാധിക്കാതെ 
വന്നാൽ നിശ്ചിത തീയതിക്ക് ഒരാഴ്ചമുമ്പ് 
അപേ ക്ഷി ക്കുന്ന പക്ഷം 25 % ഫീസ് കൂടി 
വാങ്ങിക്കൊണ്ട് ഒഴിവുള്ള മറ്റൊരു ദിവ സ ത്തേക്ക് 
ബുക്കിംഗ് മാറ്റി നല്കുവാൻ സെക്രട്ടറിയ്ക്ക് അധികാര 
മുണ്ടായിരിക്കുന്നതാണ്. 


ജ ന റേ റ്റർ ഉൾ പ്പെടെ ഏതെ ങ്കിലും ഉപ ക രണം 
വാടകയ്ക്ക് എടുക്കേണ്ടി വന്നാൽ, ആയത് സ്വന്തം 
ചെലവിൽ നിർവ്വഹിക്കേണ്ടതാണ്. 


- 18. പരിപാടികൾ ബുക്കു ചെയ്യു ന്ന വ രിൽ നിന്നും ടി 

പരി പാ ടിയുടെ നോട്ടീസ് ഹാജ രാ ക്കു ന്ന തിന് 
ആവശ്യപ്പെടുവാൻ സെക്രട്ടറിക്ക് അധികാരമുണ്ടായിരി 
ക്കുന്നതാണ്. 


10. മൈതാനം വാട കയ് ക്ക് നൽകു മ്പോൾ 

വാഹനപാർക്കിംഗിനുള്ള സ്ഥലം ഒഴികെയുള്ള സ്ഥലം 
മാത്രമേ ഉപ യോ ഗി ക്കു വാൻ അ നു വാ ദ മു ള്ളു . 

മെതാ നത്ത് വാഹന പാർക്കിം ഗി നോ , നഗര സഭ 
അ നു വാദം നല് കി യിട്ടുള്ള മറ്റ് ഏതെ ങ്കിലും 
വിധ ത്തിലുള്ള വർക്കു കൾ ക്കോ യാതൊരു വിധ 
തടസ്സങ്ങളും ഉണ്ടാക്കുവാൻ പാടുള്ളതല്ല . മൈതാനം 
മൊത്ത മാ യി ആ വ ശ്യ മു ള്ള വർ പാർക്കിംഗ് 
ഒഴിവാക്കാനുള്ള ഫീസ് മുൻകൂറായി നഗരസഭയിൽ 
ഒടു ക്കേ ണ്ട താ ണ് . ഫീസ് അ ട യ് ക്കാ ത്ത പക്ഷം 
പാർക്കിംഗിന് തടസ്സമുണ്ടാകുന്ന പക്ഷം ആയതിനുള്ള 
ന ഷ് ട പ രി ഹാരം കക്ഷിയിൽ നിന്ന് ഈടാ ക്കു ന്ന 
തായിരിക്കും. 


19. മെതാ ന ത്ത് , കാർ പാർക്കിംഗ് സൗകര്യം 

ഇല്ലാത്ത സ്ഥലത്ത്ടൂവീലർ പാർക്കിംഗ് അനുവദിക്കു 
ന്നതും ആയ തിന് മണിക്കൂറിന് - 5 ഫീസ് 
ഈടാക്കുന്നതുമാണ്. 


20. കലാപരിപാടികൾ എന്നത് 1961- ലെ കേരള ലോക്കൽ 

അതോറിറ്റീസ് എന്റർടെയിൻമെന്റ് ആക്ട്, 1963 - ലെ 
പി . പി . ആർ ആക്ട് എന്നിവ പ്രകാരം അംഗീകാരം 
ലഭിച്ചവയും നാടകം, മാജിക്, ഗാനം, നൃത്തം, മറ്റ് 
കലാരൂപങ്ങൾ, ഫിലിം ഷോ എന്നിവ ഉൾപ്പെടുന്നതുമാണ്. 


11 . 


മെതാനം ബുക്കു ചെയ്യുന്നവർ, വാടകയുടെ 10 .3 % 
സർവ്വീസ് ടാക്സ് ഒടുക്കേണ്ടതാണ്. കൂടാതെ, കേന്ദ 
സംസ്ഥാന സർക്കാ രു കൾ കാലാ കാ ല ങ്ങ ളിൽ 
നിശ്ചയിക്കുന്ന നികുതികൾ അടയ്ക്കുവാൻ മൈതാനം 
ഏറ്റെടുക്കുന്നവർ ബാദ്ധ്യസ്ഥരാണ്. 


21. 


സർക്കാർ പരിപാടികളും, നഗരസഭ നേരിട്ട് നടത്തുന്ന 
പരിപാടികൾക്കും കൗൺസിലിന് യുക്തമായ രീതിയിൽ 
വാടക നിശ്ച യി ക്കാ വു ന്നതും ആ വ ശ്യ മെ ങ്കിൽ 
ഒഴിവാക്കാവുന്നതുമാണ്. 


12 . 


ഫീസ് നിരക്കുകൾ 


- വൈദ്യുതി ചാർജ്ജിന ത്തിലോ, വെള്ള ക്ക രം 
ഇനത്തിലോ മറ്റ് ഏതെങ്കിലും ഇനത്തിലോ, മൈതാനം 
ബുക്കു ചെ യ്യു ന്ന വർ നഗ ര സ ഭ യിൽ തുക 
ഒടു ക്കാ നു ണ്ട ങ്കിൽ, ആയത് രൊക്കം പണ മായി 
ഒടുക്കേണ്ടതും അല്ലാത്തപക്ഷം, ആയത് സെക്യൂരിറ്റി 
ഡെപ്പോസിറ്റിൽ നിന്നും ഈടാക്കുന്നതാണ്. 


മൈതാനം ഉപയോഗിക്കുന്നതിനുള്ള പ്രതിദിന ഫീസ് 


യോഗം/ സമ്മേളനം: 


വാടക - - 3,000. 


13 . 


സെക്യൂരിറ്റി - 6,000. 


മൈതാനം ഏതെങ്കിലും പൊതു ആവ ശ്യ ങ്ങൾക്ക് 
അടിയന്തിരമായി ഉപയോഗിക്കേണ്ടി വരുന്നപക്ഷം, 
ബുക്കിംഗ് റദ്ദ് ചെയ്യു ന്ന തിന് മു നി സി എൽ 
കൗൺസിലിന് അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. 


കലാപരിപാടികൾ: 


വാടക - - 6,000. 


14 . 


മെതാനം തുടർച്ചയായി 5 ദിവസത്തേക്ക് മാത്രമേ 
അനുവദിക്കുവാൻ പാടുള്ളൂ. 


സെക്യൂരിറ്റി " 12,000. 


15 . 


മൈതാനം ബുക്കു ചെയ്യുന്നവർ, 5 പ്രവർത്തി ദിവസം 
മുമ്പെങ്കിലും ബുക്കിംഗ് റദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് 
നഗരസ ഭ യിൽ അപേക്ഷ സമർപ്പിക്കു ന്ന പക്ഷം, 


മുനിസിപ്പൽ ഓഫീസ്, 
കോട്ടയം. 


( ഒപ്പ്) 
സെക്രട്ടറി. 


